O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 04 
Tuesday , 04th January 2022 


1197 ധനു 20 


1943 പൌഷം 14 


20th Dhanu 1197 


14th Pousha 1943 


വാല്യം 11 


നമ്പർ 


1 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


268 


KERALA GAZETTE 


Part III 


Kollam District 


Punalur Taluk 


NOTICE 


നമ്പർ : ജി2-99352021 


09-12-2021 


പുനലൂർ താലൂക്കിൽ ഇടമുളക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുകുമാരൻ ഇ , അസുരമംഗലം ചരുവി 
ള പുത്തൻവീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിലുള്ള ബാങ്ക് ഇടപാടുകൾ നടത്തുന്നതിനും , മറ്റ് ഇതര 
ആവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഇടമുളക്കൽക്കൽ വില്ലേജിൽ 
പരേതൻറെ ഭാര്യ സുമതി ബോധിപ്പിച്ച അപേക്ഷ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി . 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുമതി എൻ 


ഭാര്യ 


69 


2 


ബൈജു എസ് 


മകൻ 


51 


3 


സുമ എസ് 


| മകൻ 


48 


4 . 


സുമേഷ് ബാബു എസ് 


മകൻ 


44 


നമ്പർ : ജി2-99362021 


09-12-2021 


പുനലൂർ താലൂക്കിൽ അലയമൺ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുഹമ്മദ് ഇസ്മയിൽ , ഐ എം മൻസിൽ 
ഉത്താംപള്ളി എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ അപകട മരണത്തെ തുടർന്നുള്ള നഷ്ടപരിഹാര തുക 
ലഭിക്കുന്നതിനും , മറ്റ് ഇതര ആവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അലയമൺ 
വില്ലേജിൽ പരേതൻറെ പിതാവ് ഷറഫുദ്ദീൻ ബോധിപ്പിച്ച അപേക്ഷ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-11-2019 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻ അവിവാഹിതൻ ആയിരുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഷറഫുദ്ദീൻ 


പിതാവ് 


65 


2 


സജിതാബീവി 


മാതാവ് 


51 


നമ്പർ : ജി2-9418 / 2021 


29-11-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


269 


Revenue Department 


04th January 2022 


പുനലൂർ താലൂക്കിൽ ആര്യങ്കാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്രീധരൻപിള്ള , കഴുതുരുട്ടി കരയ 
ിൽ ഇരുളൻകാട് വട്ടവിളയിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് കൊല്ലം ബി എസ് എൻ എൽ ഓഫീസിൽ 
ഹാജരാക്കുന്നതിനും , മറ്റ് ഇതര ആവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
ആര്യങ്കാവ് വില്ലേജിൽ പരേതൻറെ ഭാര്യ രാധ ബോധിപ്പിച്ച അപേക്ഷ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-04-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രാധ 


| ഭാര്യ 


69 


2 


മകൾ 


46 


3 


| അമ്പിളി എസ് 
| അംബിക എസ് 
| അനിത എസ് 


മകൻ 


44 


4 


മകൾ 


40 


നമ്പർ : ജി2-91752021 


19-11-2021 


അനന്തരാവകാശ 


പുനലൂർ താലൂക്കിൽ പുനലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തങ്കച്ചൻ പി , ആരംപുന്ന വലിയവിള വീട്ടി 
ൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിലുള്ള KL 27F 4567 നമ്പർ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം 
മാറ്റുന്നതിനും , വസ്തു സംബന്ധമായതും , മറ്റ് ഇതര ആവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പുനലൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ചിന്നമ്മ എ ബോധിപ്പിച്ച അപേക്ഷ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-04-2016 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ചിന്നമ്മ എ 


ഭാര്യ 


74 


2 


മകൾ 


52 


3 


ജെസ്സി റ്റി ഫിലിപ്പ് 
ജോസ്തി തങ്കച്ചൻ 
ജോൺസൺ റ്റി 


മകൻ 


51 


4 


മകൻ 


45 


നമ്പർ : ജി2-9377 / 2021 


29-11-2021 


പുനലൂർ താലൂക്കിൽ പുനലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തൊളിക്കോട് ജയഭവനിൽ ആർ അയ്യപ്പ 
ൻ ആചാരി എന്നയാളുടെ 

എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിലുള്ള പെൻഷൻ തുക ലഭിക്കുന്നതിനും , മറ്റ് ഇതര 
ആവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പുനലൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ 
കനകമ്മാൾ ബോധിപ്പിച്ച അപേക്ഷ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-10-2016 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


270 


KERALA GAZETTE 


Part III 


അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| കനകമ്മാൾ 


ഭാര്യ 


68 


2 


| മായാദേവി കെ 


മകൾ 


49 


3 


അജികുമാർ 


| മകൻ 


48 


4 


ജയലക്ഷ്മി എ 


മകൾ 


46 


5 


മിനികുമാരി കെ 


മകൾ 


43 


6 


സിനികുമാരി 


മകൾ 


40 


നമ്പർ : ജി2-9203 / 2021 


19-11-2021 


പുനലൂർ താലൂക്കിൽ പുനലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുതിരച്ചിറ പുതുക്കുടിയിൽ ഹൗസിൽ പി റ്റി 
ജോർജ്ജ് എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിലുള്ള വാഹനത്തിന്റെ വാഹനത്തിന്റെ ഉടമസ്ഥത മാറ്റുന്നതിനും , 
വസീതു , പെൻഷൻ സംബന്ധമായ ആവശ്യങ്ങൾക്കും , മറ്റീ ഇതര ആവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പുനലൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ തങ്കമ്മ ജോർജ്ജ് ബോധിപ്പിച്ച അപേക്ഷ 
ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 03-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


തങ്കമ്മ ജോർജ്ജ് 


ഭാര്യ 


85 


2 


സണ്ണി ജോർജ്ജ് 


മകൻ 


61 


| 


3 


ഷീല മാതൃ 


| മകൾ 


57 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


271 


Revenue Department 


04th January 2022 


Kollam District 


Punalur Taluk 


NOTICE 


നമ്പർ : ജി2-93682021 


26-11-2021 


അ 


അനന്തരാവകാശ 


പുനലൂർ താലൂക്കിൽ വളക്കോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എച്ച് എസ് വാർഡിൽ കവണിയിൽ വീട്ടിൽ 
മുഹമ്മദ് റഷീദ് , ടിയാൻ ഭാര്യ സുൽബത്ത് കെ എന്ന ആളുകളുടെ അവകാശികൾക്ക് പരേതരുടെ പേരിലുള്ള ട്രഷറി , ബാങ്ക് , 
എൽ ഐ സി തുടങ്ങിയ ഇടപാടുകൾക്കും , മറ്റ് ഇതര ആവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി വളക്കോട് വില്ലേജിൽ പരേതരുടെ മകൻ മുഹമ്മദ് റിയാസ് എം എസ് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാളുകൾ യഥാക്രമം 30-05-2021 , 9-6-2021 തീയതികളിൽ മരണപ്പെട്ടതായും പരേതരുടെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതരുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| മുഹമ്മദ് റിയാസ് എം എസ് 


മകൻ 


40 


2 


| മുഹമ്മദ് നിയാസ് 


മകൻ 


38 


നമ്പർ : ജി2-8180 / 2021 


10-12-2021 


അവകാശ 


പുനലൂർ താലൂക്കിൽ ആയിരനല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പയറ്റുവിള വീട്ടിൽ ആസാദ് 
എം എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ ക്ലയിം ലഭിക്കുന്നതിന് എം എ സി റ്റി കോടതിയിൽ ഹാജരാക്കുന്നതിനും , 
മറ്റ് ഇതര ആവശ്യങ്ങൾക്കുമായി ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ആയിരനല്ലൂർ വില്ലേജിൽ 
പരേതൻറെ മാതാവ് പാത്തുമുത്ത് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07-08-2018 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻ 
അവിവാഹിതൻ ആയിരുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


( 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മാതാവ് 


71 


പാത്തുമുത്ത് 
അബ്ദുൾ അസീസ് 


2 


സഹോദരൻ 


53 


3 


ഷീജ എം 


സഹോദരി 


48 


4 


നൗഷാദ് 


സഹോദരൻ 


44 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


272 


KERALA GAZETTE 


Part III 


നമ്പർ : ജി2-65962021 


04-12-2021 


പുനലൂർ താലൂക്കിൽ പുനലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തൊളിക്കോട് തലയാംകുളം രാഹുൽ ഭവനി 
ൽ സരസമ്മ എന്നയാളുടെ 

അവകാശികൾക്ക് പരേതയുടെ ബാങ്ക് സംബന്ധമായ കാര്യങ്ങൾക്കും , മറ്റ് ഇതര 
ആവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പുനലൂർ വില്ലേജിൽ പരേതയുടെ മകൻ 
സുരേഷ് എസ് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-05-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവ് 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുരേഷ് എസ് 


മകൻ 


51 


നമ്പർ : ജി2-9517 / 2021 


29-11-2021 


അനന്തരാവകാശ 


പുനലൂർ താലൂക്കിൽ അറയ്ക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തേവർതോട്ടം സജിത്ത് ഭവനിൽ 
വാസുദേവൻ എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിലുള്ള KL 25K - 7365 നമ്പർ വാഹനത്തിന്റെ ഉടമസ്ഥത മകൻ 
സജിത്തിന്റെ പേരിലാക്കുന്നതിനും , മറ്റ് ഇതര ആവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി അറയ്ക്കൽ വില്ലേജിൽ പരേതന്റെ ഭാര്യ സൗദാമിനി ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 02-02-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

വാഹനത്തിന്റെ ഉടമസ്ഥത മൂന്നാം കക്ഷിയായ സജിത്തിന്റെ പേരിലാക്കുന്നതിന് 
ഇതര കക്ഷികൾ സമ്മതമൊഴി നല്കിയിട്ടുള്ളതാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഗൗരി . 


മാതാവ് 


80 


2 


സൗദാമിനി 


ഭാര്യ 


40 


3 


സജിത്ത് വി 


മകൻ 


20 


l 


4 


| മകൾ 


17 


സ്വാതി 

എസ് 
സംഗീത എസ് 


5 


മകൾ 


13 


നമ്പർ : ജി2-7622 / 2021 


07-12-2021 


ണ 


പുനലൂർ താലൂക്കിൽ പുനലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിളക്കുടി ബഥേൽ ഹൗസിൽ 

സജി വർഗ്ഗീസ 
എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിലുള്ള സ്വർണ്ണ പണയം തിരിച്ചെടുക്കുന്നതിനും , മറ്റ് ഇതര 
ആവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പുനലൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ 
റീജാസജി ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


273 


Revenue Department 


04th January 2022 


റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-01-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ 
നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


റീജാസജി 


ഭാര്യ 


38 


2 


| ആക്സ സജി 


മകൾ 


18 


3 


അലൻ സജി 


| മകൻ 


14 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.04 03:11:08 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


